Government of Kerala 
കേരള സർക്കാർ 

2010 


ana 


Reg . No. 02 ). MMID 
KL / TV (N )/ 12 /2009- 2011 


OVERN 


OLDS 


MOD 


MENT OF 


त्याव 


790 


KERALA GAZETTE 
- കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LV 


THIRUVANANTHAPURAM , TUESDAY 


No. 


5th January 2010 

2010 2m0uol 5 
15th Pousha 1931 
1931 601940 15 


ueijo 55 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Judicial Department 


THE HIGH COURT OF KERALA 


NOTIFICATION 


NOTIFICATION 


No. D2( J)I-68616 / 2009 . 


20th November 2009. 


No. D2( J)I-68616 /2009 . 


20th November 2009 . 


Ref :– High Court Notification No. D2 (J)I-70511/08(2) 

dated 4 -11 -2008 . 


Ref:— High Court Notification No. D2(I)I-70511 /08 (1) 

dated 4 - 11- 2008 . 


In partial modification to the reference cited , the 


High Court of Kerala hereby notifies that the Christmas 


In partial modification to the High Court Notification 
referred to and in exercise of the powers conferred by 
Section 19 (1) of the Kerala Civil Courts Act, 1957 the 
High Court of Kerala hereby accords sanction to the 
Subordinate Civil Courts in the State to adjourn for the 
Christmas holidays for the year 2009 from Thursday the 
24th December, 2009 to Saturday the 2nd January, 2010 
(both days inclusive ) 


holidays for the year 2009 for the High Court shall be 


from Thursday the 24th December, 2009 to Saturday the 


2nd January, 2010 (both days inclusive ). 


By order, 


By order, 


D . SREEVALLABHAN , 
Registrar General. 


D . SREEVALLABHAN , 
Registrar General. 


Kochi. 


Kochi. 


Gaz . No. 1/ 2010 /DTP (Judicial). 


KERALA GAZETTE 


[PART III 


Chief Judicial Magistrate, Ernakulam 

NOTIFICATION 
No. E /2009. 

10th November 2009 . 


- 3 . It is certified that Smt. A . Savithri, Senior 
| Superintendent, District Court, Thalassery would have 
continued to officiate as Senior Superintendent, District 
Court, Thalassery during the above period , but for 
proceeding on leave . 


In exercise of the powers conferred under section 
| 14 (1 ) of the Code of Criminal Procedure 1973 , ( Central 
Act 2 of 1974 ) the Chief Judicial Magistrate , Ernakulam 
hereby define the local area within which the person 
mentioned in Column No. 1 of the Schedule hereunder 
may exercise all or any of the powers within which he has 
been invested by the High Court of Kerala from the date 
of taking charge . 


K . BABU , 
District Judge in -charge . 


Thalassery. 


ജയിൽ വകുപ്പ് 
ദർഘാസ്/ ലേലപ്പരസ്യം 


IEDULE 


Name of person 


Areas comprised within the 
limits of undermentioned 

Police Stations 


നമ്പർ ജി7 -19559 / 2009 -10 . 


2009 ഡിസംബർ 16. 


( 1) 


Sri G . Pramod Kumar, 
Judicial 1st Class 

Magistrate - II, 
Kochi. 


1st and 2nd Class 
jurisdiction over the police 
station limits of 
Thoppumpady, Mattancherry , 
Kochi Cusba ( Palluruthy ), 
City Traffic ( 1st and 2nd 
Class offences registered 
from the limits of 
Thoppumpady, Mattancherry 
and Kochi Cusba ) and 
CBCID (1st and 2nd 
Class offences registered 
from the limits of 
Thoppumpady, Mattancherry, 
and Kochi Cusba ). 


- കേരള ജയിൽ വകുപ്പിന് കീഴിലുള്ള കാസർഗോഡ് 
ജില്ല യിൽ ചീമേ നി തുറന്ന ജയിൽ വക കശു മാവ് 
തോട്ടത്തിൽ നിന്നും (തുറവ്- 2എസ്റ്റേറ്റ്) 2010 ജൂൺ30 വരെയുള്ള 
കാലയളവിൽ വിളവെടുക്കുന്നതിനുള്ള അവകാശം താഴെ കാണി 
ച്ചിരിക്കുന്ന വ്യവസ്ഥകൾ അനുസരിച്ച് ദർഘാസ്/ ലേലപ്രകാരം 
കരാർ ചെയ്തുകൊടുക്കുന്നതാണ്. ലേലം നടത്തുന്ന സ്ഥലം, 
തീയതി, സമയം എന്നിവ താഴെ കൊടുക്കുന്നു . നിശ്ചിത ദിവസം 
ദർ ഘാസ്/ ലേലം നടത്താൻ പറ്റാത്ത പക്ഷം ആയത് 
അടുത്തദിവസം അതേ സ്ഥലത്ത് വച്ച് നടത്തുന്നതാണ്. 
തപാൽമാർഗ്ഗം അയക്കുന്ന ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല. 


ഉദ്ദേശിക്കുന്ന അടങ്കൽതുക - 8,00,000 രൂപ് 


Office of the Chief Judicial 
Magistrate , Ernakulam , 


- K . A . BABY, 
Chief Judicial Magistrate. 


ടെണ്ടർ ഫോമിന്റെ വില : 

അസ്സൽ രൂപ 1,500 + എസ്. ടി. 

ഡ്യൂപ്ലിക്കേറ്റ് - രൂപ 800 + എസ്. ടി. 
ടെണ്ടർ ഫോറം ലഭിക്കുന്ന സ്ഥലം - ചീമേനി തുറന്ന ജയിൽ 
സൂപ്രണ്ടിന്റെ ഓഫീസ്. 

-- ടെണ്ടർ ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും - 11- 1- 2010 വൈകുന്നേരം 5 മണി. 


District Court, Thalassery 

ORDER 


- ടെണ്ടർ ഫോറം സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും 12 -1- 2010 വൈകുന്നേരം 3 മണി. 


No, A1 - 7877/2009. 


11th December 2009 . 


Read: - 1. High Court s Circular No . 9 /86 dated 

| 9 - 7 -1986. 


2. Application for Commuted Leave dated 

3 - 12 - 2009 of Smt. A . Savithri, Senior 

Superintendent , District Court, Thalassery. 
Smt. A . Savithri, Senior Superintendent, District Court, 
Thalassery is granted , subject to eligibility, commuted 
leave for 2 days on 1 -12 - 2009 and 2 -12 - 2009 . 
Sri N . J. George , Junior Superintendent of this court may 
be put in full additional charge of Senior Superintendent, 
District Court, Thalassery on the above period . 


ടെണ്ടർ തുറക്കുന്ന/ ലേലം നടത്തുന്ന തീയതിയും 
സമയവും -- 12 - 1-2010 വൈകുന്നേരം 3.30 മണി. 

സ്ഥലം- ചീമേനി തുറന്ന ജയിൽ സൂപ്രണ്ടിന്റെഓഫീസ്. 

നിശ്ചിത തീയതിയിലും സമയത്തും നിശ്ചിത ഫോറത്തിൽ 
- ദർഘാസുകൾ സ്വീകരിക്കുന്നതാണ്. ലേലം നടത്തിയശേഷം 
ദർഘാസുകൾ തുറന്ന് പരിശോധിക്കുന്നതാണ്. 

- ദർഘാസ്ഴിയോ ലേലം വഴിയോ വാഗ്ദത്തം ചെയ്യപ്പെടുന്ന 
തുക യിൽ കൂടുതലുളള തുക തൃപ്തികരമാണെങ്കിൽ 
സ്വീകരിക്കപ്പെടുവാൻ പരിഗണിക്കുന്നതാണ്. ദർഘാസ്/ ലേല 
വ്യവസ്ഥകൾ, മറ്റ് നിബന്ധനകൾ തുടങ്ങിയ വിശദ 
വിവരങ്ങൾക്കും ടെണ്ടർ ഫോറം തുടങ്ങിയവയ്ക്കും തുറന്ന ജയിൽ 
സുപ്രണ്ടിന്റെ ഓഫീസിൽ പ്രവർത്തി ദിവസങ്ങളിൽ 
ബന്ധപ്പെടേണ്ടതാണ്. 


2 . She will forward charge report promptly. 


5th JAN. 2010 ] 


JUDICIAL DEPARTMENT 


വ്യവസ്ഥകൾ 

- 10 . കശുവണ്ടി സംഭരണാവകാശം കൈമാറ്റം ചെയ്യാൻ 

പാടി ല്ലാ ത്ത താ ണ് . ഇത്ത ര ത്തി ലു ള്ള അപേ ക്ഷ കൾ 
1. ദ ർ ഘാ സ് / ല ല ത്തി ൽ പ ങ്ക ടു ക്കു വാ ൻ 

കാരണം കാണിക്കാതെതന്നെ നിരസിക്കുന്നതാണ്. 
ആഗ്രഹിക്കുന്നവർ അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് 
പോലീസ് ( പ്രിസൺസ്) - ന്റെ ജി7 -19559 / 09- 10 -ാം നമ്പരിലെ ലേല - 11. നിയമപ്രകാരം അധികാരപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ മാത്രമേ 
വ്യവസ്ഥകൾ കൈപ്പ റ്റേ ണ്ടതും അതിലെ വ്യവ സ്ഥ കൾ ഒരാൾക്ക്മറ്റൊരാളെ പ്രതിനിധീകരിച്ച് ലേലത്തിൽ ദർഘാസിൽ 
പൂർണ്ണമായും അംഗീകരിക്കുന്നതായി രേഖപ്പെടുത്തിയ സമ്മതപത്രം പങ്കെടുക്കുവാൻ അനുവാദമുണ്ടായിരിക്കുകയുള്ളൂ. അപ്രകാരം 
ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനെഏൽപ്പിക്കേണ്ടതുമാണ്. 

നിയമപരമായ അധികാരപ്പെടുത്തൽ അംഗീകരിക്കുന്നതിനോ 

നിരാകരിക്കുന്നതിനോ ഉള്ള അധികാരം ദർഘാസ്/ ലേലം 
2. ദർഘാസ്/ ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹി 
ക്കുന്നവർ ആയതിന് മുമ്പായി തോട്ടത്തിൽ പോയി കിട്ടാവുന്ന 

നടത്തുന്നഉദ്യോഗസ്ഥനിൽ നിക്ഷിപ്തമായിരിക്കും. 
ഉൽപ്പന്നത്തിന്റെ അളവ്, മേന്മ, തോട്ടത്തിന്റെ വിസ്തൃതി, - 12. ദർഘാസ്/ ലേലം നടത്തിപ്പ്, വ്യവസ്ഥകൾ എന്നിവ 
അതിരുകൾ എന്നിവയെക്കുറിച്ച് മന സ്സിലാ ക്കേ ണ്ട താ ണ്. സംബന്ധമായി എന്തെങ്കിലും തർക്കമുണ്ടായാൽ ദർഘാസ്/ 
തോട്ടത്തിന്റെ അതിർത്തി സംബന്ധിച്ചോ, മറ്റേതെങ്കിലും - ലേലം നട ത്തുന്ന ബന്ധപ്പെട്ട ഓ ഫീസറുടെ തീരു മാനം 
കാര്യത്തിലോഎന്തെങ്കിലും തർക്കമുണ്ടായാൽ തുറന്ന ജയിൽ അന്തിമമായിരിക്കും. 
സൂപ്രണ്ടിന്റെ തീരുമാനം അന്തിമമായിരിക്കുന്നതും ചോദ്യം 
ചെയ്യാൻ പാടില്ലാത്തതുമാണ്. 

13 . ഏറ്റവും കൂടുതൽതുക വാഗ്ദത്തംചെയ്തിട്ടുള്ളആൾ, 

5 -ാം വകുപ്പ് അനുസരിച്ചുള്ള തുക കെട്ടിവയ്ക്കുന്നതിൽ 
3. ദർഘാസ്/ ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹി 

പരാജയപ്പെട്ടാൽ അയാളുടെ ഇ . എം. ഡി . സർക്കാരിലേക്ക്മുതൽ 
ക്കുന്നവർ നിരതദ്രവ്യമായ 8,000 രൂപ അടയ്ക്കേണ്ടതാണ്. 

കൂട്ടുന്നതാണ്. പുനർ ലേലം/പുനർ ദർഘാസ് നടത്തുന്നതുമൂലം 
നിരതദ്രവ്യം അടച്ചവർക്കുമാത്രമേ ദർഘാസിനും ലേലത്തിനും 

സർക്കാരിനുണ്ടായേക്കാവുന്ന കഷ്ടനഷ്ടങ്ങൾക്ക് പ്രസ്തുത 
പങ്കെടുക്കുവാൻ പാടുള്ളൂ. പ്രസ്തുതദർഘാസിൽ / ലേലത്തിൽ 

വ്യക്തിഉത്തരവാദിയായിരിക്കുന്നതാണ്. 
വിജയിക്കാത്തവരുടെ നിരതദ്രവ്യം അപ്പോൾതന്നെ തിരിച്ചു 
നൽകുന്നതാണ്. 

- 14 . ദർഘാസ്/ ലേലത്തിനുശേഷം, മൂന്ന്ദിവസത്തിനകം, 

ചീമേനി തുറന്ന ജയിൽ സൂപ്രണ്ടിന് ലഭിക്കുന്ന രേഖാമൂലമുള്ള 
-- 4. വിളവെടുക്കുന്നതിനുള്ള അവകാശം ടെണ്ടർ ഉറപ്പിച്ചതു 

ദർ ഘാസ്/ ലേലാന ന്തര വാഗ് ദാ ന ങ്ങ ൾ താഴെ പറയുന്ന 
മുതൽ 2010 ജൂൺ30 വരെയായിരിക്കും. 

വ്യവസ്ഥകൾക്ക് വിധേയമായി സ്ഥിരീകരിക്കുന്നതാണ്. 
-- 5. ഏറ്റവും കൂടുതൽ തുക ദർഘാസ്/ ലേലം അനുസരിച്ച് 

( എ ) ദർഘാസ്/ ലേലത്തിന് വാഗ്ദത്തം ചെയ്തിട്ടുള്ളതുക 
വാഗ്ദത്തംചെയ്യുന്ന ആൾ ഉടൻതന്നെ മൊത്തംതുകയുടെമൂന്നിൽ 

ഒരു ലക്ഷത്തിൽ കവിയുകയാണെങ്കിൽ, 10 % - ലും , ഒരു 
ഒന്നു തുകയോ, 1,00,000 രൂപയോ ഏതാണ് കുറവ് അത് കെട്ടി 

ലക്ഷമോ അതിൽ താഴെയോ ആ ണ ങ്കിൽ 
വയ് ക്കേ ണ്ട താ ണ് . പസ്തുത വ്യക്തി അടച്ചിട്ടുള്ള 

2 0 % - ലും കൂടു ത ലാ യിട്ടുള്ള വാഗ്ദാ ന ങ്ങളെ 
നിരതദ്രവ്യം ഇതിലേക്കായി വരവ് വയ്ക്കുന്നതാണ്. 

സ്ഥിരീകരിക്കുകയുള്ളൂ. 
6. ഏറ്റവും കൂടിയ തുകയ്ക്ക് ദർഘാസ്/ ലേലം വിളിച്ച 

( ബി ) - ഇങ്ങനെ ദർഘാസ്/ ലേലാനന്തര വാഗ്ദാനത്തിന്റെ 
വ്യക്തി സ്വമേധയാ അത്പിൻവലിക്കാൻ പാടുള്ളതല്ല . ദർഘാസ്/ 

അടിസ്ഥാനത്തിൽ മൊത്തംതുകകണക്കാക്കി അതിന്റെ 
ലേലത്തിനുമേൽ അന്തിമ തീരുമാനം എടുക്കു ന്ന തു വരെ 
തോട്ടത്തിൽ കയറി വിളവെടുക്കാൻ പാടില്ലാത്തതാണ്. ലേലം 

മൂന്നിൽ ഒരു ഭാഗമോ, ഒരു ലക്ഷംരൂപയോ ഏതാണോ 
നടത്തിയ തീയതി മുതൽ 30 (മുപ്പത്) ദിവസത്തിനകം ലേലം 

കുറവ് ആ തുക ഉടൻതന്നെ അഡീഷണൽ 

ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ( പ്രിസൺസ്), 
സ്ഥിരപ്പെടുത്തിഉത്തരവ്നൽകുന്നതാണ്. 

തി രു വ ന ത പ രം പേർക്ക് എടുത്ത ഡിമാന്റ് 
- 7 . ലേല തുകയുടെമൂന്നിൽ ഒന്ന് 1, 00 , 000 രൂപ 

ഡാഫ്റ്റായോ പണമായോ തുറന്ന ജയിൽ 
അടച്ചിട്ടുണ്ടെങ്കിലും യാതൊരു കാരണവും കാണിക്കാതെ തന്നെ 

സൂപ്രണ്ടിനെ ഏൽപ്പിക്കേണ്ടതാണ്. 
ഏറ്റവും കൂടിയ ദർഘാസ്/ ലേലത്തുക തിരസ്കരിക്കുവാൻ ജയിൽ 
വകുപ്പിന് അധികാരമുണ്ടായിരിക്കുന്നതാണ്. 

( സി ) ഇതിലേക്കായി പ്രത്യേക ഉടമ്പടി വയ്ക്കേണ്ടതാണ്. 
8. ലേലത്തിൽ ദർഘാസിൽ വിജയിയാകുന്ന വ്യക്തി, 

( ഡി ) മേൽപ്പറഞ്ഞ വ്യവസ്ഥകൾക്കനുസൃതമായ പോസ്റ്റ് 
ദർ ഘാസ്/ ലേല സ്ഥിരീ ക ര ണ് ഉത്ത രവ് കൈപ്പറ്റി 5 

ഓഫർ സമർപ്പിച്ചിരിക്കുന്ന വ്യക്തിയുടെഅടച്ച തുക 
ദിവസങ്ങൾക്കകം ബാക്കി അടയ്ക്കേണ്ടുന്ന തുക മുഴുവനും, 

മുഴുവൻ സെക്യൂരിറ്റി ഡെപ്പോസിറ്റായി സൂക്ഷിച്ചു 
തുകയുടെ 10 % കരുതൽ ധ ന വും ( സ ക രിറ്റി 

കൊണ്ട് പൊതു ദർഘാസ്/ ലേലം വീണ്ടും നടത്തുന്ന 
ഡെപ്പോസിറ്റ്) അഡീഷണൽ ഡയറക്ടർജനറൽഓഫ് പോലീസ് 

താ ണ് . പ്രസ്തുത ദർഘാസ്/ പുനർ ലേലത്തിൽ 
( പ്രിസൺസ്), തിരുവനന്തപുരത്തിന്റെ പേർക്കുള്ള ഡിമാന്റ് 

ലഭിക്കുന്ന ഏറ്റവും കൂടിയ തുകയ്ക്കുള്ളവാഗ്ദാനം, 
ഡാഫ്റ്റായി ചീമേനി തുറന്ന ജയിൽ സൂപ ണ്ടി നെ 

ലേലാനന്തര വാഗ്ദാന പ്രകാരമുള്ള തുകയേക്കാൾ 
ഏൽപ്പിക്കേണ്ടതും കൂടാതെ ഇതിനോടനുബന്ധിച്ചുള്ള ഉടമ്പടി 

കുറവാണെങ്കിൽ, ലേലാനന്തര വാഗ്ദാന പ്രകാരമുള്ള 
വയ്ക്കേണ്ടതുമാണ്. അതിൽ വീഴ്ച വരുത്തുന്നപക്ഷം ആ വ്യക്തി 

തുകയ്ക്ക് ലേലം ഉറപ്പിക്കുന്നതാണ്. പ്രസ്തുത 
അതു വരെ അടച്ചിട്ടുള്ള തുകകൾ സർക്കാരിലേക്ക് മുതൽ 

വാഗ്ദാനം നൽകിയ വ്യക്തി ഇത് അംഗീകരിക്കാതിരുന്നാൽ, 
കൂട്ടു ന്നതും തന്മൂലം സർക്കാ രി നു ണ്ടാ കാവുന്ന എല്ലാ 

അയാൾ അടച്ചിട്ടുള്ളതുക മുഴുവനും സർക്കാരിലേക്ക് 
കഷ്ടനഷ്ടങ്ങൾക്കും പ്രസ്തുത വ്യക്തിഉത്തരവാദിയായിരിക്കു 

വസൂൽചെയ്യുന്നതാണ്. പുനർ ദർഘാസ്/ ലേലം വഴി 
ന്നതുമാണ്. 

കിട്ടുന്ന തുകയാണ് കൂടുതലെങ്കിൽ ലേലാനന്തര 
- 9. തീപിടുത്തം, വരൾച്ച , പ്രകൃതിക്ഷോഭങ്ങൾ, കീടബാധ, 

വാഗ്ദാനം നൽകിയ വ്യക്തിയുടെ മൊത്തംതുകയും 
സമരം തുട ങ്ങി യ വ യാ ലോ മറ്റേതെങ്കിലും തരത്തിലോ 

തിരി കെ നൽകു ന്നതും പുനർ ദർഘാസ്/ 
എന്തെങ്കിലും നഷ്ട മു ണ്ടാ യാൽ അതിന് യാതൊരു 

പുനർലേലത്തിന്റെ അടിസ്ഥാനത്തിൽ ദർഘാസ്/ ലേലം 
നഷ്ടപരിഹാരവും നൽകുന്നതല്ല. 

സ്ഥിരപ്പെടുത്തുന്നതുമാണ്. 


KERALA GAZETTE 


[PART III 


- 15 . കരാറുകാരന്റെഏജന്റോ തൊഴിലാളികളോ കശുവണ്ടി - 20. ജയിൽ സൂപ്രണ്ടിനും അദ്ദേഹം അധികാരപ്പെടുത്തുന്ന 
സംഭരണത്തിനായി തോട്ടത്തിൽ പ്രവേശിക്കുവാൻ സൂപ്രണ്ടിൽ 

മറ്റ് ഉദ്യോഗസ്ഥർക്കും കരാറുകാരൻ, കരാറുകാരന്റെ ഏജന്റ്, 
നിന്നും പ്രവേശന പാസുകൾ വാങ്ങിയിരിക്കേണ്ടതാണ്. 

- ജോലിക്കാർ, കശുവണ്ടി കൊണ്ടുപോകുന്ന വാഹനങ്ങൾഎന്നിവ 

പരിശോധിക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനും അധികാരം 
16. ക രാ റു കാ ര നിൽ നിന്നോ കരാ റു കാ രന്റെ ഉണ്ടായിരിക്കുന്നതാണ്. 
ഏജന്റിൽനിന്നോ തൊഴിലാളികളിൽനിന്നോ തോട്ടത്തിന്റെ 

- 21. കരാറുകാരൻ ദിനംപ്രതി ശേഖരിക്കുന്നതും വിൽപ്പന 
സുഗമമായ പ്രവർത്തനത്തിന് വിഘാതം വരാൻ ഇടയുള്ള ഒരു നടത്തുന്നതുമായ കശുവണ്ടിയുടെകണക്ക് സൂക്ഷിക്കേണ്ടതും, 
പ്രവർത്തനവും പാടുള്ളതല്ല . 

പരി ശോ ധ നാ ഉദ്യോഗസ്ഥർ ആ വ ശ്യ പ്പെ ടു മ്പോൾ 

ഹാജരാക്കേണ്ടതുമാണ്. ശേഖരിക്കപ്പെടുന്നതിന്റെയും വിൽപ്പന 
17. ദർഘാസ്/ ലേല തുക യ് ക്ക് പുറമേ വിൽപ്പന 

നടത്തുന്നതിന്റെയും അതാതു മാസത്തെ ദിനംപ്രതി കണക്ക് 
നികുതിയോമറ്റേതെങ്കിലും നികുതികളോ ബാധകമെങ്കിൽ അതും അടുത്ത മാസം പത്താം തീയതിക്കകം രേഖാമൂലം ജയിൽ 
കരാറുകാരൻ അടയ്ക്കേണ്ടതാണ്. 

സൂപ്രണ്ടിന് സമർപ്പിക്കേണ്ടതുമാണ്. 

- 22. കരാർ നിലനിൽക്കുന്ന കാലഘട്ടത്തിൽ കശുമാവുകളിൽ 
- 18 . ക രാ റു കാ ര നിൽ നിന്നോ കരാ റു കാരന്റെ 

സംരക്ഷണത്തിനായുള്ള മരുന്നു തളിക്കുകയും വൃക്ഷങ്ങളെ 
ഏജന്റിൽനിന്നോ തൊഴിലാളികളിൽനിന്നോ ജയിൽ തോട്ടത്തിലെ കീട ബാ ധ യിൽ നിന്നും സംര ക്ഷി ക്കു കയും ചെയ്യേണ്ടത് 
കശു മാ വു കൾക്കോ മറ്റ് വൃക്ഷ ലതാ ദികൾക്കോ വസ്ത കരാറുകാരന്റെചുമതലയാണ്. നിരോധിക്കപ്പെട്ട മരുന്നുകളോ 
വ ക കൾക്കോ എന്തെങ്കിലും നാശ നഷ്ടം സംഭവിച്ചാൽ 

കീടനാശിനികളോഉപയോഗിക്കാൻ പാടുള്ളതല്ല . 
ജയിലധികൃതർ നിർദ്ദേശിക്കുന്ന പരിഹാരം കരാറുകാരൻ 23 . ഏറ്റവും കൂടു തൽ തുകയ്ക്ക് ദർഘാസ്/ ലേലം 
ചെയ്യേണ്ടതാണ്. ഇക്കാര്യത്തിൽ സൂപ്രണ്ടിന്റെഅധികാരം ചോദ്യം സമർപ്പിച്ചയാൾ വയ്ക്കേണ്ടുന്ന ഉടമ്പടിയുടെ കരട് പകർപ്പ് ജയിൽ 
ചെയ്യാൻ പാടില്ലാത്തതാണ്. 

സൂപ്രണ്ടിൽനിന്നും പരിശോധനയ്ക്കായി ലഭിക്കുന്നതാണ്. 


19 . തോട്ടത്തിൽ നിന്നും ശേഖരിക്കുന്ന കശുവണ്ടിയുടെ 
തൂക്കം, അതു നീക്കം ചെയ്യുന്നതിന്മുമ്പ്ജയിൽ അധികൃതരെ 
അറിയിക്കേണ്ടതാണ്. 


ജയിൽ ആസ്ഥാന കാര്യാലയം, 
തിരുവനന്തപുരം. 


അഡീഷണൽ ഡയറക്ടർ ജനറൽ 
ഓഫ് പോലീസ് ( പ്രിസൺസ്). 


